മിരുവുണ 


ഐതിഹ്യവും രാഥാര്‍ര്‍്ഥ്യങ്ങളും 











നാഷണല്‍ അസോസിയേഷന്‍ ഫോര്‍ സയന്‍സ്‌ ആന്റ്‌ ആര്‍ട്‌സ്‌ 
(നാസാ) 
പി.ബി. നം. 32, തിരുവനന്തപുരം- |. 


൫൦൧ശയസ്‌ 


ഭാരതത്തിന്റെ ആദ്ധ്യാത്മികഇഞാനവും സാംസ്കാരികപൈതൃകവും 
പരിപോഷിരിക്കുകയും പ്രചരിഭിക്കുകയും ചെയ്യുന്ന മഹദ്ഗ്രന്ഥങ്ങള്‍, 
അവയുടെ മൂല്യവും വ്യക്തതയും ഒട്ടും ചോര്‍ന്നുപോകാതെതന്നെ, 
നൂതന സാങ്കേതികവിദ്യ ഉപയോശിച്ച്‌ പരിരക്ഷിക്കുകയും 
ജിഇഞാസുകള്‍ക്ക്‌ സൌജന്യമായി പകര്‍ന്നുകൊടുക്കുകയും ചെയ്യുക 
എന്ന ശ്രേയസ്‌ ഫാങേഷന്റെ ലക്ഷ്യ സാക്ഷാത്കാരമാണ്‌ ശ്രേയസ്‌ 
ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറി. 


ഗ്രന്ഥശാലകളുടെയും ആദ്ധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെയും 
വ്യക്തികളുടെയും സഹകരണത്തോടെ കോര്‍ത്തിണക്കിയിരിക്കുന്ന 
ഈ ഓണ്‍ലൈന്‍ ലൈബ്രറിയില്‍ അപൂര്‍വ്വങ്ങളായ വിശിഷ്ട്ര്രന്ഥങ്ങള്‍ 
സ്‌കാന്‍ചെയ്ത്‌ മികവാര്‍ന്ന ചെറിയ പി ഡി എഫ്‌ ഫയലുകളായി 
ലദ്യമാക്കിയിരിക്കുന്നു. ഇവ കമ്പ്യൂട്ടറിലോ പ്രിന്റ്‌ ചെയ്തോ 
എളുകഷത്തില്‍ വായിക്കാവുന്നതാണ്‌. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയില്‍ ലഭ്യമായ 
ഗ്രന്ഥങ്ങള്‍ വ്യക്തിപരമായ ആവശ്യങ്ങള്‍ക്കുവേണടി സൌജന്യമായി 
ഉപയോഗിക്കാവുന്നതാണ്‌. എന്നാല്‍ വാണിജ്യപരവും മറ്റുമായ 
കാര്യങ്ങള്‍ക്കായി ഉവ ദുരുപയോഗം ചെയ്യുന്നത്‌ തീര്‍ച്ചയായും 
അനുവദനീയമല്ല. 


ഈ ഗ്രന്ഥശേഖരത്തിന്‌ മുതല്‍ക്കൂട്ടായ ഈ പുണ്യഥ്രന്ഥത്തിന്റെ 
രചയിതാവിനും പ്രകാശകര്‍ക്കും നന്ദി രേഖകെടുത്തുന്നു. 


ശ്രേയസ്‌ ഓണ്‍ലൈന്‍ ഡിജിറ്റല്‍ ലൈബ്രറിയെക്കുറിച്ചും ശ്രേയസ്‌ 
ഫാണേഷനെക്കുറിച്ചും കുടുതല്‍ വിവരങ്ങള്‍ അറിയാനും 
പ്രവര്‍ത്തനങ്ങളില്‍ പങ്കാളിയാകാനും ശ്രേയസ്‌ വെബ്സൈറ്റ്‌ 
സന്ദര്‍ശിക്കുക. 


0൫൧://5(ലൃഒട.0 


“71ല്ഥവമെ - ന ഥന ലം രദ്ധനടേ്‌ 
(൪ വമ ൧൭ ൮ 077, 2൪൭൭൧ 0? 
൫// വഥീലലക്ഡ റ ൧/7 ഗാല 


൧/്വാരഗഥ്‌ 27: 

ചപ്പ്‌ വ്ച്ഡ്‌ 

നല ൨൦൦7൭൦, 

70477074. ൧൦൭0൮47707 70 ൨൧7൨൧ ൧7൧ 4/7 (704൧) 
(4 ജഘല/ലഴ്‌ ഗശ്സ്ഥ/൦ സ ലഥഥ്മ്മ - 

൧.0. 7//വര്ഥഗ്മ.) 

൧൧. 7/0. 22, 77/വത്നഥിഗ്്മമ-. 


ലുപ്ക്ടക' 21111 ചറപട 
കല്‌ 7/൨. 7 

70 /7:076/07. ൧൧445 ൧000 
(൧൧/൭൦. 4000 


27709. 45. 7007 





“തിരുവോണം” 
ഐതിഹ്യവും ഖാഥാരത്ഥ്യങ്ങളും 


മീലയാളക്കരയുടെ “മഹാ മഹോത്സവ" മാണല്ലോ ഓണം. നാമെ 
ന്തൊക്കെയാണ്‌ ഐതിഹ്യങ്ങളിലൂടെ ഓണത്തെപ്പറ്റി കേട്ടറിഞ്ഞിരി 
ക്കുന്നത്‌? അത്യന്തം ധര്‍മ്മിഷ്ഠനും, നീതിമാനുമായ മഹാബലി ച്ര്ര 
വര്‍ത്തി പണ്ടു കേരളം ഭരിച്ചിരുന്നു. മാനുഷരെല്ലാരുമൊന്നുപോലെ, 
ആമോദസമമ്പിതം, കള്ളപ്പറയും ചെറുനാഴികളും ഒന്നുമില്ലാതെ സമ്പല്‍ 
സമൃദ്ധിയിലാറാടി ദേവലോകതുല്യമായ സുഖസൌഈകര്യങ്ങളോടെ ജീവി 
ച്ചിരുന്നു. മഹാബലിയുടെ സദ്ഭരണം കണ്ട്‌ അസൂയ മുഴുത്തദേവേ 
നരന്‍ അദ്ദേഹത്തെ നിഷ്‌ക്കാസനം ചെയ്തുതരണമെന്ന്‌ ശ്രീ മഹാവി 
ഷ്ണുവിനോട്‌ പ്രാര്‍ത്ഥിച്ചു. വാമനവേഷധാരിയായി ശ്രീ മഹാവിഷ്ണു 
മഹാബലിയെ സമീപിച്ച്‌ മൂന്നടി സ്ഥലം ദാനമായി ചോദിച്ചു. രണ്ടുപാ 
ദങ്ങള്‍കൊണ്ട്‌ സമസ്തലോകങ്ങളും അളന്നെടുത്ത വിശ്വമുപഗാരിയായ 
മഹാവിഷ്ണു മൂന്നാമത്തെ ചുവട്‌ മഹാബലിയുടെ ശിരസ്സില്‍വെച്ച്‌ അ 
ദ്ദേഹത്തെ പാതാളത്തിലേക്ക്‌ ചവിട്ടിത്താഴ്ത്തി! പാതാളത്തിലേക്കുപോ 
കും മുന്‍പ്‌, ആണ്ടിലൊരിക്കല്‍ തന്റെ പ്രജുകളെ കാണാനായി കേരള 
ത്തിലേക്കുവരുവാന്‍ മഹാബലിയുടെ അഭ്യര്‍ത്ഥനപ്രകാരം 
ശ്രീ മഹാവിഷ്ണു അനുവാദം നല്‍കുകയും ചെയ്തു. അതിന്‍പ്രകാരം 
കടന്നുവരുന്ന മാവേലിമന്നനെ വരവേല്ക്കുവാനായാണ്‌ ഓണം ആ 
ഘോഷിക്കുന്നത്‌. 

ഈ ഐതിഹൃത്തിന്റെ അടിസ്ഥാനത്തില്‍ മഹാബലിയ്ക്ക്‌ ഒരു 
*ധീരരക്ലസാക്ഷി"യുടെയും, ശ്രീ മഹാവിഷ്ണുവിന്‌ ഒരു “വില്ല"ന്റെയും 
പരിവേഷം നല്‍കിക്കൊണ്ടുള്ള ദുഷ്പ്രചരണങ്ങള്‍ ഇപ്പോള്‍ ശക്ലിപ്പെ 
ട്ടുവരുന്നതായിക്കാണുന്നു. ആയതിനാല്‍ അടിസ്ഥാന ഗ്രന്ഥങ്ങളില്‍ 
ഈ വിഷയത്തെപ്പറ്റി എന്തൊക്കെയാണ്‌ വിശദമാക്കിയിരിക്കുന്നതെ 
ന്ന്വ്യക്തമാക്കി ജനങ്ങള്‍ക്കുണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണകളെല്ലാം 
ഒഴിവാക്കിയെടുക്കേണ്ടത്‌ അതുൃന്താപേക്ഷിതമായിത്തീര്‍ന്നിരിക്കുന്നു. 

അഷ്ടാദശപുരാണകര്‍ത്താവായ ഭഗവാന്‍ വേദവ്യാസനാല്‍ വിരചി 
തമായ “ശ്രീമദ്‌ ഭാഗവതം” (സംസ്‌കൃതം-മൂലഗ്രന്ഥം) ആണല്ലോ “വാമ 
നാവതാര" കഥ അവതരിപ്പിച്ചിരിക്കുന്ന ആധികാരികഗ്രന്ഥം. വിഷ്ണു 
പുരാണം, വാമനപുരാണം, മഹാഭാരതം, യോഗവാസിഷ്ഠം, നാരായ 
ണീയം തുടങ്ങിയ മറ്റു പല ഗ്രന്ഥങ്ങളില്‍ നിന്നും വേണ്ടത്ര വിവര 


] 


ങ്ങള്‍ ലഭിക്കുന്നു. “ശ്രീ മഹാഭാഗവതം”- കിളിപ്പാട്ടിലൂടെ തുഞ്ചത്ത്‌ 
രാമാനുജന്‍ എഴുത്തച്ഛനും വാമനാവതാരകഥ മലയാളത്തില്‍ പറഞ്ഞു 
തന്നിരിക്കുന്നു. നാഷണല്‍ ബുക്ക്സ്റ്റാള്‍ 1973-ല്‍ പുന: പ്രസിദ്ധീകരി 
ച്ച “ശ്രീ മഹാഭാഗവതം”"”- കേരളഭാഷാഗാനം-മൂലസഹിതം” എന്ന 
ഗ്രന്ഥത്തിലെ അഷ്ടമസ്ക്കന്ഥം, അദ്ധ്യായം 15-ലെ “മഹാബലിയുടെ 
സ്വര്‍ഗ്ഗജുയം" (പേജ്‌ 1017) മുതല്‍ അദ്ധ്യായം 23-ലെ “ഭഗവദാദേശം 
" (പേജ്‌ 1059) വരെയുള്ള ഭാഗം സശ്രദ്ധം വായിക്കുന്ന ആര്‍ക്കും 
വാമനാവതാരത്തെപ്പറ്റിയുള്ള ആക്ഷേപങ്ങളും സംശയങ്ങളും ഒഴിവാ 
യിക്കിട്ടും. ആധുനികരായ നാം പുരികമുയര്‍ത്തിക്കൊണ്ട്‌ വാമനനെപ്പ 
റ്റി ചോദിക്കുന്നചോദ്യം തന്നെ ശ്രീ പരീക്ഷിത്തുമഹാരാഴ്ലാവ്‌ ശുകബ്ര 
ഹ്മര്‍ഷിയോടും ചോദിച്ചിരുന്നതുശ്രദ്ധിക്കുക- 

“ബലേപദ്ര്രയം ഭൂമേ കസ്മാദ്ധരിരയാ ചത 

ഭൂതേശ്വര: കൃപണവ ല്ലബ്ധാര്‍ത്ഥോ/ബബന്ധതം 

ഏത ദ്വേദിതുമിച്ഛാമോ മഹത്കതുഹലം ഹിന: 

യജേഞശ്വരസ്യപൂര്‍ണ്ണസ്യ ബന്ധനം ചാപ്യനാഗസ:”" 

“ശ്രീ വിീഷ്ണുദേവനീശനായിട്ടും ലുബ്ധന്‍ മട്ടില്‍ 
മുവടിസ്ഥലമെന്തിന്നിരന്നുബലിയോടായ്‌ 
അതുസന്മനസ്സോടുമേകീട്ടുമെന്തിനായ- 
ദിതിജുസ്രമാട്ടിനെ ബന്ധിച്ചുയജേഞശ്വരന്‍? 

ഒരു കുറ്റവും ചെയ്യാത്തവനെ  ദണ്ഡിപ്പതു 
ശരിയ, ല്ലീക്കാര്യങ്ങള്‍ വിശദംവദിച്ചാലും” 
_(ഭാഷാന്തരം-ശ്രി മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള 

കിളിപ്പാട്ട്‌ ഭാഗവതത്തില്‍, അഷ്ടമസ്ക്കന്ഥത്തില്‍ എഴുത്തച്ഛനും 
ആ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു- 

“എന്തിന്നു മഹാബലിതന്നോടു നാരായണന്‍ 

തന്തിരുവടി മുന്നം മുവടിപ്രദേശത്തെ 

ഭൂമിയെ സത്യ വ്യാജ്ണാലര്‍ത്ഥിച്ചു വാങ്ങിക്കൊണ്ടു? 

കാമമുണ്ടെനിക്കതുകേള്‍ക്കാമെന്നിരിക്കിലോ”. 

ഈ ചോദ്യം വളരെപ്പണ്ടേ തന്നെ ചോദിക്കപ്പെട്ടുകഴിഞ്ഞതാണെ 
ന്ന്‌ ഒരു പറ്റം ആളുകളെ ബോദ്ധയപ്പെടുത്തുന്നതിനുകൂടിയാണ്‌ ഇത്‌ 
ഉദ്ധരിച്ചത്‌! ഇതാവര്‍ത്തിക്കുന്നതില്‍ നൂതനബൂരദ്ധിക സൂചനകളോ, 
പുരോഗമനമോ, ഒന്നും തന്നെ അത്തരക്കാര്‍ക്ക്‌ അവകാശപ്പെടാനി 
ല്ലെന്നും ഓര്‍മ്മിപ്പിക്കട്ടെ! 

ഈ ചോദ്ൃത്തിനുത്തരമായി ശ്രീ ശുകബ്രഹ്മര്‍ഷി “വാമനവതാര" 
കഥ പരീക്ഷിത്തുമഹാരാജാവിനെ പറഞ്ഞുകേള്‍പ്പിച്ചു- 


2 


“പരാജിതശ്രീസുരഭിശ്ചഹാപിതോ 
ഹീന്ദ്രണ രാജന്‍ ഭൃഗുഭി: സജ്ീവിത: 
സര്‍വ്വാത്മനാതാനഭജത്‌ ഭൃഗൂന്‍ബലിം: 
ശിഷ്യ്യോ മഹാത്മാര്‍ത്ഥ നിവേദനേന 
തംബ്രാഹ്മണാ ഭൃഗവ:പ്രീയമാണാ 
അയാഴയന്‍ വിശ്ധജിതാത്രിണാകം 
ജ്ലിഗീഷമാണം വിധിനാഭിഷിച്യ 
മഹാഭിഷേകേന മഹാനുഭാവാ” 
“അടരില്‍ മഹാബലിതന്‍ സമസ്സതൈശ്വര്യവു 
മടക്കിയിന്ദ്രന്‍ പ്രാണനാശവും വരുത്തവേ 
പുനര്‍ജ്ജ്ണീവിപ്പിച്ചുള്ള ശ്ര്രാദ്യര്‍ക്കസുരേന്ദ്ര- 
നനേകപദാര്‍ത്ഥങ്ങളര്‍പ്പിച്ചു ഭജിച്ചിതു........... റ 
കിളിപ്പാട്ടില്‍ പറയുന്നു. 
“എങ്കിലിന്ദ്രനാല്‍ വധിച്ചാശു ശുക്രനാല്‍ത്തന്നെ 
സങ്കടമൊഴിച്ചു ജീവിപ്പിച്ച മഹാബലി.....”" 
ദേവാസുരയുദ്ധചരിത്രം തന്നെ വളരെ സുദീര്‍ഘമാണ്‌. ബ്രഹ്മാവി 
ന്റെ പ്ര്രനും, മരീചിയുടെപുത്രനുമായ കശ്യപ്പ്രജാപതിക്ക്‌ “അദി 
തി” എന്ന ഭാര്യയില്‍ ഇന്ദ്രാദിദേവകളും “ദിതി” എന്ന ഭാര്യയില്‍ 
ദൈത്യന്മാര്‍ അഥവാ അസുരന്മാരും ഉണ്ടായി. ഒരേപിതാവിന്റെ മക്കളാ 
യിരുന്നെങ്കിലും ഭിന്നരുചികളായിത്തീര്‍ന്നു ദേവാസുരന്മാര്‍. സത്വബു 
ദ്ധികളായി ദേവന്മാര്‍ മാറിയപ്പോള്‍ ആസുര സംസ്ക്കാരത്തിലേക്കാണ്‌ 
ദിതിസുതന്മാര്‍ നിപതിച്ചത്‌. അതോടെ ആരംഭിച്ച ചില്ലറ പ്രശ്‌നങ്ങളാ 
ണ്‌ പില്ക്കാലത്ത്‌ കൊടും യുദ്ധങ്ങളായും ദുരന്തങ്ങളായും പരിണമിച്ച 
ത്‌. രിതിസുതന്മാരില്‍ ഹിരണ്യാക്ഷന്‍, ഹിരണ്യകശിപു, ശൂരപത്മാവ്‌, 
സിംഹവക്ത്രന്‍, താരകാസുരന്‍, ഗോമുഖന്‍ എന്നിവര്‍ വളരെയേറെ 
കുപ്രസിദ്ധരായി. ഹിരണ്യകശിപുവിന്റെ പുത്രന്മാര്‍ പ്രഹ്ലാദന്‍, 
സംഹ്ലാദന്‍, ഹ്രാദന്‍, അനുഹ്രാദന്‍ എന്നിവര്‍. പ്രഹ്ലാദന്റെ മകനായി 
വിരോചനന്‍ ജനിച്ചു. വിരോചനന്റെ പുത്രനായാണ്‌ മഹാബലിപിറന്ന 
ത്‌. മഹാബലിയില്‍ നിന്ന്‌ ബാണനും, ബാണനില്‍ നിന്ന്‌ നിവാത കവ 
ചന്മാര്‍ എന്ന പേരില്‍ നാലുകോടിയിലേറെ അസുരന്മാരും പില്ക്കാല 
ത്തുജനിക്കുകയുണ്ടായി. 
യവ്വനയുക്ലനായ ബലി ഇന്ദ്രനോടുയുദ്ധത്തില്‍ തോറ്റു, പ്രാണഹാ 
നിയും സംഭവിച്ചു. പക്ഷേ അത്യുഗ്രകര്‍മ്മങ്ങളിലൂടെ അസുരഗുരുവായ 
ശുക്രാചാര്യര്‍ ബലിയെ പുനര്‍ഇജീവിപ്പിച്ചു. തന്റെ വര്‍ഗ്ഗം ദേവലോകം 
പിടിച്ചടക്കണമെന്ന ശുക്രാചാര്യരുടെ ദൃഡനിശ്ചയവും, ഇന്ദ്രനെ 


3 


തോല്ലിക്കണമെന്ന ബലിയുടെ പ്രതികാരബുദ്ധിയും കൂടി സംഗമിച്ച 
പ്പോള്‍ അസുരപക്ഷം വളരെശക്ടമായി. ബലിദേവേന്ദ്രനെ വീണ്ടും 
ആക്രമിച്ചുപരാഇയപ്പെടുത്തുകയും സകലസമ്പത്തും അപഹരിക്കുക 
യും ചെയ്തു. മാര്‍ഗ്ഗമദ്ധ്യേ സമ്പത്തിന്റെ വലിയൊരംശം സമുദ്രത്തില്‍ 
പതിച്ചു. വിഗതധനം വീണ്ടെടുക്കുവാനായി ബലികുടി ഒത്തുചേര്‍ന്ന്‌ 
“പാലാഴിമഥനം” നടത്തി. അസുരപ റ്‌ “മൃതസഞ്ജഭീവനി” വിദ്യയു 
ണ്ടായിരുന്നതിനാല്‍ അവര്‍ കൊല്ലപ്പെട്ടാലും പുനര്‍ജ്ജ്ണീവിച്ചുപോന്നു. 
പക്ഷേ ദേവന്മാര്‍ക്കതുസാധിച്ചിരുന്നില്ല. ആ കുറവുപരിഹരിക്കാന്‍ 
“അമൃതകുംഭം” കടഞ്ഞെടുക്കുകയായിരുന്നു ദേവന്മാരുടെ ലക്ഷ്യം. 
അത്‌ ചാക്ഷുഷമമ്പന്തരത്തില്‍, 'മന്ത്രദുമന്‍' എന്നുപേരായ ഇന്ദ്രന്‍ 
ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണെന്ന്‌ “വിഷ്ണുപുരാണം” 1-ാം അംശം, 9--ാം 
അദ്ധ്യായത്തിലും, മത്സ്യപുരാണം 250, 251 എന്നീ അദ്ധ്യായങ്ങളിലും 
വൃക്ടമാക്കപ്പെട്ടിരിക്കുന്നു. 
ശുക്രാചാര്യര്‍ “വിശ്വജിത്ത്‌” എന്ന മഹായാഗം നടത്തി മഹാശക്ടി 
മാനാക്കിയ ബലിക്ക്‌ യഇഞദേവന്‍ ഇന്ദ്രരഥതുല്യമായ ദിവ്യരഥവും, 
സുവര്‍ണ്ണധനുസ്സും, അമ്പൊടുങ്ങാത്ത ആവനാഴിയും നല്‍കി. പിതാമ 
ഹനായ പ്രഹ്ലാദന്‍ വാടാമലര്‍ മാലയും, ശുക്രാചാര്യര്‍ ദിവ്ൃശംഖവും, 
ബ്രഹ്മദേവന്‍ മറ്റൊരു മാല്യവും നല്‍കിയതായി “മഹാദാരതം-ശാന്തി 
പര്‍വ്വം"-216-ാം അദ്ധ്യായത്തില്‍ പറഞ്ഞിരിക്കുന്നു. 
ശ്രീ മഹാഭാഗവതത്തില്‍ മഹാബലി ഇന്ദ്രലോകം ആക്രമിച്ചതായും, 
അവിടം പിടിച്ചടക്കി ആവാസമുറപ്പിച്ചതായും വൃക്ലമായിപ്പറഞ്ഞിരിക്കു 
ന്നതും ശ്രദ്ധിക്കുക 
“ദേവേഷ്വധിലീനേഷു ബലിര്‍വൈരോചനപുരീം 
ദേവധാനീമധിഷ്ഠായ വശം നിന്യേഇഗ്രതയം 
തം വിശ്വജുയിനം ശിഷ്യം ഭൃഗവ:ശിഷ്യ വത്സലാ: 
ശതേന ഹയമേധാനാ മനുവ്രതമയാളുയന്‍ 
തതസ്തദനു ഭാവേന ഭൂവനത്രയവിശ്രുതാം 
കീര്‍ത്തിം ദിക്ഷുവിതമ്പാന: സരേജുഉഡുരാഡിവ 
ബുഭുഴ്ടേച്ശ്രിയംന്ധിദ്ധ്യാം ദ്വിജുദേവോപലംഭിതാം 
കൃതകൃത്യമിവാത്മാനം മന്യമാനോമഹാരനാ:"” 
“ഈവിധമവര്‍മറഞ്ഞീടവേദേവധാനി- 
യാവാസസമാക്കിബ്ബലിമുപ്പാരുമടക്കിനാന്‍ 
വിശ്വജേതാവായനുസരണമാര്‍ന്നീടുമാ 
ശിഷ്യനെ വത്സലന്മാര്‍ ശ്രരാദ്ദിമഹീസുരര്‍ 
ബലത്താലവനടക്കീടിനോര്രെന്ദംപദം 


4 


നിലനിര്‍ത്തുവാന്‍യജിപ്പിച്ചുനുറശ്വമേധം 
അതിന്റെമാഹാത്മൃത്താലാമഹാബലിലോക 
ത്രിതയത്തിലുംഖ്യാതം തന്നുടെ കീര്‍ത്തിപുണ്ടും 
പത്തുദിക്കിലും പരംപരത്തിഹിമരശ്മി 
ക്കൊത്തു ലാലസിച്ചിതുപൃഥ്വീശതിലകമേ! 
ഇത്രയുംകൊണ്ടുകൃതകൃത്യനായെന്നമട്ടില്‍ 
വര്‍ത്തിക്കും മഹാബലിദുദേവാനുഗ്രഹത്താല്‍ 
സ്വായത്തമായിക്രമവൃദ്ധിയ്െപ്രാപിച്ചതാം 
ശ്രീയാല്‍ സമാശ്ലിഷ്ടനായ്‌ വസിച്ചാന്‍ വിണ്ണില്‍സുഖം” 
എഴുത്തച്ഛന്‍ കിളിപ്പാട്ടിലും പറഞ്ഞിരിക്കുന്നു 
“അന്തസ്താപവും പൂണ്ടുദേവകളോടുംകുടി 
സ്വര്‍ഗ്ഗമുപേക്ഷിച്ചു ദേവകള്‍ വാങ്ങുമ്പൊഴു- 
തൊക്കവേ കടന്നിരുന്നീടിനാരസുരകള്‍”. 
അധികാരപ്രമത്തനായിത്തീര്‍ന്ന ഇന്ദ്രന്റെയും ദേവന്മാരുടെയും 
അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ശ്രീ മഹാവിഷ്ണു അല്പകാലം ദേവ 
ന്മാരെ സഹായിക്കാതെ നിന്നു. ഈ തക്കം നോക്കിയായിരുന്നു ശുക്രാ 
ചാര്യര്‍ ബലിയെപ്രേരിപ്പിച്ചുയുദ്ധം ചെയ്യിപ്പിച്ചതും ദേവലോകം പിടിച്ച 
ടക്കി ഇന്ദ്രനേയും ദേവന്മാരെയും അട്ടിയോടിപ്പിച്ചതും. തുടര്‍ന്ന്‌ അസു 
രഗുരുക്കന്മാരുടെ നിര്‍ദ്ദേശപ്രകാരം ദേവലോകത്തുഭരണവും നടത്തി 
ത്തുടങ്ങി. ഇക്കാര്യങ്ങളെല്ലാം ശ്രീ മഹാഭാഗവതത്തില്‍ ഖണ്ഡിതമായി 
ത്തന്നെ പറഞ്ഞിരിക്കേ യാതൊരു കാരണവുമില്ലാതെ അസുയാലുവാ 
യ ഇന്ദ്രന്റെ വാക്കുകേട്ടിട്ട്‌ ശ്രീ മഹാവിഷ്ണുവാമനമൂര്‍ത്തിയായിവന്ന്‌ 
മഹാബലിയെ പാതാളത്തിലേയ്ക്കുചവിട്ടിത്താഴ്ത്തുകയാണുണ്ടായതെ 
ന്ന്‌ ആക്ഷേപമുന്നയിക്കുന്നത്‌ മാന്യമാണോ, സത്യസന്ധമാണോ? 
നിഷ്ക്കാസിതനായി അലഞ്ഞുനടന്നു കഷ്ടപ്പെടേണ്ടഗതികേടുണ്ടായി 
ട്ടുപോലും ദേവേന്ദ്രന്‍ നേരിട്ടു മഹാവിഷ്ണുവിനോടു സങ്കടം പറയാന്‍ 
പോലും പോയില്ല! അങ്ങനെയുള്ള ഇന്ദ്രന്‍ ഏഷണിക്കാരനായി 
പ്രവര്‍ത്തിച്ചുവെന്നും, അയാളുടെ പ്രേരണയാല്‍ ചതിപ്പണിക്കു ശ്രീ മഹാ 
വിഷ്ണു തയ്യാറായി എന്നു പറയുന്നതും അക്ഷന്തവ്യമായതെറ്റല്ലേ? 
എങ്കില്‍പ്പിന്നെ ആരാണ്‌ ശ്രീ മഹാവിഷ്ണുവിനെ സമീപിച്ചത്‌? 
ശ്രീ മഹാഭാഗവതം പറയുന്നു 
“ഏവംപുത്രേഷുനഷ്ടേഷു ദേവമാതാ/ദിതിസ്തദാ 
ഹൃത്തേത്രിവിഷ്ടപേദൈത്യൈ: പര്യതപ്യദനാഥവത്‌ 
ഏകദാകശ്യപസ്തസ്യ ആശ്രമംഭവവാനഗാദ്‌ 
നിരുത്സവം നിരാനന്ദം സമാധേര്‍വിരതശ്ചിരാത്‌* 


ടി 


“ഈവിധം ദേവന്മാരെക്കാണാതാകയും സ്വര്‍ഗ്ഗം 
ദേവാരിവര്‍ഗ്ഗം ഹരിക്കുകയും ചെയ്തീടവേ 
അദിതിനാഥനില്ലാത്തവളെന്നുള്ളമട്ടി-- 
ലതിയായ്പരിതാപംവഹിച്ചാള്‍ധരാപതേ'”. 
കശ്യപാശ്രമത്തിലെത്തിസങ്കടമറിയിച്ച അദിതി മാതാവിന്റെ വാക്കു 
കള്‍ കേട്ട കശ്യപ്പ്രജാപതി “പയോവ്രതം” അനുഷ്ഠിക്കുവാന്‍ നിര്‍ 
ദ്ദേശിച്ചു. ആവ്രതാനുഷ്ഠാനത്തിന്റെ അന്ത്യത്തില്‍ ഭഗവാന്‍ ശ്രീ മഹാ 
വിഷ്ണു അദിതിക്കുപ്രത്യക്ഷനായി. ഇന്ദ്രപ്പട്ടവും സകലതും നഷ്ടപ്പെ 
ട്ട്‌ അലഞ്ഞുതിരിഞ്ഞ്‌ ദു:ഖിതനായി നടക്കുന്ന തന്റെ മകന്റെയും ഇത 
ര ദേവകളുടേയും സങ്കടങ്ങളെല്ലാം പരിഹരിക്കണമെന്ന അദിതിമാതാ 
വിന്റെ അലമുറയിട്ടുകൊണ്ടുള്ള അപേക്ഷ ഭഗവാന്‍ കേള്‍ക്കുകയും, 
“സ്വാംശേനപുൂത്രത്വമുപേത്യതേസുരാന്‍ 
ഗോപ്ലാസ്തിമാരീച തപസ്യധിഷ്ഠിത:”- 
ഞാന്‍തന്നെ ഭവതിക്ക്‌ പുത്രനായിപ്പിറന്ന്‌ സമസ്തദു:ഖങ്ങളും 
നിവാരണം ചെയ്യുന്നുണ്ട്‌ എന്ന്‌ ഉറപ്പുനല്‍കുകയും ചെയ്തു. ഇതില്‍ 
നിന്ന്‌ സംശയാതീതമായി വ്ൃക്ലമാകുന്നു ഇന്ദ്രന്റെ ഏഷണിയാലല്ല, 
നേരേ മറിച്ച്‌ പുത്രദു:ഖത്താല്‍ പരിതപ്പമാനസയായ ഇന്ദ്രമാതാവിന്റെ 
ക്ലേശപൂര്‍ണ്ണമായ തപസ്സും, കരളുരുകിയ പ്രാര്‍ത്ഥനയുംകൊണ്ടാണ്‌ 
വാമനാവതാരം സംഭവിച്ചതെന്ന്‌. 
തുടര്‍ന്ന്‌, ഭാദ്രപദമാസത്തില്‍, ശുക്ലപക്ഷത്തില്‍, 12-ാം തിഥിയില്‍, 
ശ്രാവണനക്ഷ്ത്രത്തില്‍, അഭിജിത്തെന്ന ശുഭമുഹൂര്‍ത്തത്തില്‍ ചതുര്‍ 
ബാഹുവായി ജന്മമെടുത്ത ഭഗവാന്‍ ശ്രീ മഹാവിഷ്ണു വാമനനായി 
അവസ്ഥാന്തരത്തെപ്രാപിച്ച്‌, സര്‍വ്ൃവദേവതകളില്‍ നിന്നും ലഭ്യങ്ങളായ 
ദിവ്യോപഹാരങ്ങളും പരിഗ്രഹിച്ചുകൊണ്ട്‌ നര്‍മ്മദാ നദിയുടെ വടക്കേ 
തീരത്ത്‌, ഭൃഗുകഛകമെന്ന സ്ഥലത്ത്‌ മഹാബലിയാഗം നടത്തിക്കൊ 
ണ്ടിരുന്ന സ്ഥലത്തേയ്ക്ക്‌ മന്ദം മന്ദം കടന്നുചെന്നു. അഗ്നിയോ, സനല്‍ 
ക്കുമാരനോ, സാക്ഷാല്‍ സൂര്യദേവന്‍ തന്നെയോ കടന്നു വരുന്നതെ 
ന്ന്‌ വിസ്മയിച്ച്‌ സകലരും നോക്കിനില്ക്കവേ, ഛത്രം, ദണ്ഡം, സജുല 
മായ കമണ്ഡലു എന്നിവജയെല്ലാമേന്തിക്കൊണ്ട്‌ മഹാതേജുസ്വിയായ ഭഗ 
വാന്‍ വടുരുപിയായി യഇഞവാടത്തെ പ്രാപിച്ചു. ആഗമനോദ്ദേശ്യമാ 
രാഞ്ഞ മഹാബലിയോട്‌ വാമനരൂപിയായ ഭഗവാന്‍ ആവശ്യപ്പെട്ടു- 
“തസ്മാത്ത്വത്തോമഹീമീഷദ്‌ വൃണേ[ഹം വരദര്‍ഷദഭാത്‌ 
പദാനിത്രീണി,ദൈത്യേന്ദ്ര സംമിതാനി പദാ മമ” 
“വരദന്മാരില്‍ ശ്രേഷ്ഠനാകിന ഭവാനോടു 
വരിച്ചീടുന്നേനല്ലം ഭൂമി ഞാനസുരേന്ദ്രാ 


6 


എന്നുടെയിപ്പാദത്താല്‍ മൂന്നടിയളവാളും 
മന്നിടം മാത്രം ദാനം ചെയ്താലുമതേ വേണ്ടൂ.” 
ഇത്ര ചെറിയൊരഭ്യര്‍ത്ഥന കേട്ടിട്ട്‌ മഹാബലി വാമനനെ പരിഹ 
സിച്ചു. 
“മാംവചോഭിസമാരാദ്ധ്യ ലോകാനാമേകമീശ്വരം 
പദ്ര്രയം വ്രണീതേയോ അബുദ്ധിമാന്‍ ദ്ീപദാശുഷം 
നപുമാന്‍ മാ മുപ്രവജ്യ ഭൂയോയാചിതു മര്‍ഹസി 
തസ്താത്‌ വൃത്തി കരീംഭൂമിം വടോ കാമം പ്രതീശ്ചമേ"" 
“ലോകങ്ങള്‍ക്കെല്ലാ മേകനാഥനായ്‌ ദീപക്കണ- 
ക്കേകുവാന്‍പോരുമെന്നസ്സുതിയാല്‍ തുഷ്ടനാക്കി 
മൂവടിസ്ഥലം മാത്രമാവശ്യപ്പെടുന്നവന്‍ 
ഭൂവിതില്‍ഭോഷന്മാരിലെത്രയു മഗ്രേസരന്‍! 
എന്നോടൊരിക്കല്‍ വന്നുയാചിച്ചിടുന്നവന്‍ 
അന്യരോടൊരിക്കലുമിരക്കാനര്‍ഹനല്ല 
അതിനാലങ്ങേയ്ക്കുപജീവനത്തിനുവേണ്ടും 
ക്ഷിതിയങ്ങെന്നോടിന്നുദാനമായ്‌ വാങ്ങിക്കൊള്ളൂ.” 
പക്ഷേ വാമനന്‍ ആവശ്യം മാറ്റിയില്ല. യദൃശ്ചാലാഭതുഷ്ടനായിരി 
ക്കണം വിപ്രന്‍. അവന്റെ തേജുസ്സുവര്‍ദ്ധിതവുമാകുന്നു. അതിനാല്‍ 
മൂവടി മണ്ണുതന്നെ തരുവാന്‍ ആവര്‍ത്തിച്ചാവശ്യപ്പെട്ടു. ഡംഭിന്റെയും, 
ഓദ്ധത്യത്തിന്റെയും പിടിയിലമര്‍ന്നു കഴിഞ്ഞിരുന്ന മഹാബലി മൂവടി 
പ്രദേശം അളന്നെടുത്തു കൊള്ളുവാന്‍ അനുഇഞ. നല്‍കി. ഇതിനോട 
കം വാമനനെ ദിവ്ൃദൃഷ്ടിയാല്‍ തിരിച്ചറിഞ്ഞുകഴിഞ്ഞിരുന്ന ശുക്രാചാ 
ര്യര്‍ ബലിയോട്‌ വാക്കുപിന്‍വലിക്കുവാന്‍ ആവശ്യപ്പെട്ടു. ബലികൂട്ടാ 
ക്കിയില്ല. ആവര്‍ത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഓദ്ധത്യം കാരണം ബലി തയ്യാ 
റായില്ല. വടുരൂപിയായി നില്‍ക്കുന്നത്‌ ഭഗവാന്‍ ശ്രീമഹാവിഷ്ണുതന്നെ 
യാണെന്ന്‌ അവസാനം ശുക്രാചാര്യര്‍ പറഞ്ഞു. അതു കേട്ടപ്പോള്‍ 
വേറൊരര്‍ത്ഥത്തില്‍ ബലി അത്യന്തം സന്തുഷ്ടനാവുകയായിരുന്നു. 
തന്റെ മുന്നില്‍ വടുരൂപിയായി നില്‍ക്കുന്നത്‌ തന്റെ മുത്തച്ഛനായ 
പ്രഹ്ലാദന്റെ രക്ഷകനും ആരാധനാ മൂര്‍ത്തിയുമായ ഭഗവാന്‍ ശ്രീ മഹാ 
വിഷ്ണുവാണെന്നു ശുക്രാചാര്യര്‍ പറഞ്ഞറിഞ്ഞപ്പോള്‍ മുത്തച്ഛനായ 
പ്രഹ്്‌ളാദന്റെ വാക്കുകളാണ്‌ ബലി ഓര്‍ത്തുപോയത്‌. ബലിയും കൂട്ട 
രും കൂടി അധികാരമത്തരായി വാണിരുന്നകാലം. ധര്‍മ്മിഷ്ഠനായി ഭര 
ണംനടത്തണമെന്ന്‌ പ്രഹ്ലാദന്‍ ഉപദേശിച്ചു. ധിക്കാരം തലയ്ക്കുപിടി 
ച്ചിരുന്ന ബലി തനിക്കാരെയും ഭയമില്ലെന്നു മറുപടിപറഞ്ഞു. ദിവ്യദൃ 
ഷ്ടിയാല്‍ കാലപ്രയാണ മറിഞ്ഞിരുന്ന പ്രഹ്ലാദന്‍ പറഞ്ഞു.- “ശ്രീ മഹാ 


7 


വിഷ്ണുവാമനനായി അദിതിയില്‍ വന്നു പിറന്ന്‌ നിനക്ക്‌നാശം വരുത്തും. 
സൂക്ഷിച്ചുകൊള്ളുക. തെറ്റുകള്‍ തിരുത്തുകയും, അഹന്തപൂര്‍ണ്ണമായി 
ഉപേക്ഷിക്കുകയും ചെയ്തില്ലെങ്കില്‍ കൊടിയദു:ഖം വന്നു ഭവിക്കും.” 
ഇതുകേട്ടബലി “ആ വിഷ്ണുവിനെക്കാള്‍ നമ്മുടെ രാക്ഷസരാണ്‌ 
കൂടുതല്‍ ബലശാലികള്‍” എന്ന്‌ പ്രതിവചിച്ചു. ബലിയുടെ അഹങ്കാര 
പൂര്‍ണ്ണമായ വാക്കുകള്‍ പ്രഹ്ലാദന്റെ സമനിലയെപ്പോലും തെറ്റിച്ചുകള 
ഞ്ഞു! നീയും, നിന്റെ രാജ്യവും, സമസ്തഐശ്വര്യങ്ങളും നശിച്ചു പോക 
ട്ടെയെന്ന്‌ ശപിച്ചു! ബലി ഉടനെ മാപ്പിരന്നു. ശ്രീ വിഷ്ണുഭഗവാനെത്ത 
ന്നെ നീ അഭയം പ്രാപിക്കൂ. ഭഗവാന്‍ ക്ഷമിച്ചുമാപ്പുനല്‍കും എന്ന്‌ 
പ്രഹ്ലാദന്‍ പറഞ്ഞു. വാമനപുരാണം 77-ാം അദ്ധ്യായത്തില്‍ ഈ 
സംഭവം വര്‍ണ്ണിച്ചിരിക്കുന്നു. മഹാഭാരതം, വനപര്‍വ്വം, 28-ാം അദ്ധ്യായ 
ത്തിലെ മുന്നാം പദ്യത്തിലും മഹാബലിപ്രഫ്ലാദന്റെ അടുത്തെത്തി തെ 
റ്റുകള്‍ പൊറുത്തുമാപ്പാക്കണമെന്നപേക്ഷിക്കുന്നതു കാണാം. 
വാക്കുമാറുവാന്‍ തയ്യാറാകാതെ ഇരുന്ന മഹാബലിയെ ക്രുദ്ധനാ 
യ ശുക്രാചാര്യര്‍ കൊടും ശാപത്തിനു വിധേയനാക്കി- 
“ദൃഡംപണ്ഡിതമാന്യഇഞ: സ്തബ്ധോ/സ്യസ്മദുപേക്ഷയാ 
മച്ഛാസനാതിഗോയസ്ത്യ മ ചിരാദദ്ഭൂശ്യസേശ്രിയ:"" 
“പണ്ഡിതമാനിയായിട്ടെന്നുടെനിദേശത്തെ 
ഖണ്ഡിച്ചു, ഗുരുവാകുമെന്നെയുമുപേക്ഷിച്ചു 
എന്നാഇഞലംഘിച്ചഹങ്കരിപ്പോരഇഞനാം നി- 
_ന്നുന്നതൈശ്വര്യം നശിക്കട്ടെയിക്ഷണമെന്നാന്‍.” 
കിളിപ്പാട്ടുഭാഗവതത്തില്‍ എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നു. 

“വടുരുപിക്കര്‍ണ്ണസ്സെക്കൊടുപ്പാനായാരംഭിച്ചസുര്രേ്രന്‍ 

നിന്നുറച്ചതു കണ്ടു ശുക്രനുംശാപം ചെയ്താന്‍.” 

“സദ്ഗുരു"വും, “അസറദ്ഗുരു"വും ഉണ്ട്‌. സദ്ഗുരു ശിഷ്യനെ വിദ്യാ 
ദാനത്തിലൂടെ അമൃതപദത്തിലേക്കുനയിക്കും. ഒരു സാഹചര്യത്തിലും 
ശപിക്കയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അസദ്ഗുരു ശിഷ്യനെ വാസനാ 
ബദ്ധനും, ദുഷ്ക്കര്‍മ്മചാരിയുമാക്കും. ഇഷ്ടക്കേടുവന്നാല്‍ ശപിക്കയോ, 
ഉപേക്ഷിക്കുകയോ ഒക്കെച്ചെയ്യുകയും ചെയ്യും. ശുക്രാച്ര്യര്‍ അസ 
ദ്ഗുരു ആയിരുന്നു. മഹാബലിയുടെ കായികശേഷി, ആയുധപ്രയോഗ 
സാമര്‍ത്ഥ്യം തുടങ്ങിയ കഴിവുകളെ ദുരുപയോഗപ്പെടുത്തി ദേവകളെ 
ദ്രോഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രഹ്ലാദന്റെ ചെറുമകനായ മഹാ 
ബലി ഉള്ളില്‍ ഈശ്വരഭക്തനായിരുന്നു. മഹാബലി മറ്റുനിരവധി ധര്‍ 
മ്മാത്മാക്കളൊത്ത്‌ വരുണ സഭയില്‍പ്പോലും ശോദഭിച്ചിരുന്നതായി 
“മഹാഭാരതം”, സഭാപര്‍വ്വം, 9-ാം അദ്ധ്യായത്തിലെ 12-ാം പദ്യം 


8 


വ്യക്തമാക്കുന്നു. പക്ഷേ അതേ ബലിയുടെതന്നെ കഥ “യോഗവാസി 
ഷ്ഠാം” തുടങ്ങിയ ഗ്രന്ഥങ്ങളില്‍ അനാസക്തിയെപ്പറ്റി ചര്‍ച്ചചെയ്യുന്നിട 
ത്ത്‌ ദൃഷ്ടാന്തരൂപത്തില്‍ക്കൊടുത്തിട്ട്‌ ധാര്‍മ്മികനായിരുന്ന ബലിപോ 
ലും ശുക്രാചാര്യ സംസര്‍ഗ്ഗത്താല്‍ അധാര്‍മ്മികനും, നിപതിതനുമായി 
ത്തീര്‍ന്നത്‌ വ്ൃക്തമാക്കിയിരിക്കുന്നു! ഇവിടേയും ശുക്രാചാര്യര്‍ തന്റെ 
അസദ്ഗുണം വ്യക്തമാക്കി. പക്ഷേ ബലി അചഞ്ചലചിത്തനായി ഭഗവ 
ത്പാദങ്ങള്‍ തീര്‍ത്ഥമൊഴിച്ചുകഴുകി ഭൂദാനം നടത്താനുള്ള നടപടികളാ 
രംഭിച്ചു. വാമനന്‍ ഉടനെ വിശ്വരൂപധാരിയാവുകയും രണ്ടുപാദങ്ങള്‍ 
കൊണ്ട്‌ മുന്നുലോകങ്ങളും അളക്കുകയും ചെയ്തു. മഹാബലിയുടെ സൈ 
നികരില്‍ ചിലര്‍ വാമനനെ ആക്രമിക്കാനെത്തി. അവരെ വിലക്കിക്കൊ 
ണ്ട്‌ ബലി പറഞ്ഞു. 

“യോനോഭവായ പ്രാഗാസീ ദഭവായ ദി വാകസാം 

സ ഏവ ഭഗവാനദ്യ വര്‍ത്തതേ തദ്വിപര്യയം” 

“മുന്നമേതൊരു ദേവന്‍ നമുക്കുത്കർഷത്തിനും 
വിണ്ണോര്‍തന്‍ നാശത്തിനും സമജല്ലിച്ചിരുന്നുവോ 
ആദേവന്‍ തന്നെയിപ്പോള്‍ നമുക്കുനാശത്തിനും 
വൃന്ദാരകോന്നതിക്കുമുല്‍സാഹിച്ചിടുന്നിതേ.” 

“മുമ്പ്‌ ദേവകള്‍ക്ക്‌ നാശവും നമുക്കു വിജയവും പ്രദാനം ചെയ്ത 
ദേവന്‍തന്നെ ഇന്നതു തിരിച്ചുചെയ്തിരിക്കുന്നുവെന്നേയുള്ളു, എല്ലാവ 
രും ശാന്തരായിരിക്കുവിന്‍”'- എന്ന്‌ ബലിതന്നെ പറഞ്ഞിരിക്കേ ഈ 
സംഭവിച്ച കാര്യത്തില്‍ അയോഗ്യതയോ, വഞ്ചനയോ, അസ്വാഭാവികത 
യോ ഒക്കെ ആരോപിക്കേണ്ട കാര്യമെന്ത്‌? സാക്ഷാല്‍ മഹാബലിക്കി 
ല്ലാത്ത മന:പ്രയാസവും വെപ്രാളവും ബലിക്കുവേണ്ടി സംസാരിക്കുന്നു 
വെന്നു പറയുന്നവര്‍ കാണിക്കേണ്ടതുണ്ടോ? 

ഇത്രയായപ്പോഴേക്ക്‌ ബ്രഹ്മാദിദേവകളെല്ലാം അവിടെയെത്തിച്ചേര്‍ 
ന്നു. ഗരുഡന്‍ മഹാബലിയെ വരുണപാശത്താല്‍ ബന്ധിച്ചു. തന്റെ 
മൂന്നാം പദം വെയ്ക്കുവാന്‍ ഇടം ചോദിച്ച ഭഗവാനോട്‌ ബലി പറഞ്ഞു 

““കരോമ്യിജുതംതന്നഭവേദ്‌ പ്രലംഭനം പദംതൃതീയം കുരു ശീര്‍ഷ്ണി 
മേനിജം" 

*“സത്യമാക്കുന്നേനതു, വഞ്ചനയല്ലെന്റെയീ 
യുത്തമാംഗത്തില്‍ ഭവാന്‍ വെച്ചാലും മൂന്നാം പദം". 

ഇതു പറഞ്ഞുകൊണ്ട്‌ ബലി ന്രമശീര്‍ഷനായി മുട്ടുകാലില്‍ ഇരു 
ന്നു. ഈ സമയത്ത്‌ പ്രഫ്ലാദനും അവിടെയെത്തിച്ചേര്‍ന്നു. പ്രഹ്ലാദനെ 
ക്കണ്ടപ്പോള്‍ ശ്രീ ഭഗവാന്‍ അത്യന്തം സന്തുഷ്ടനായി. പ്രഹ്ലാദന്‍ ഭഗ 
വാനെ തൊഴുതുകൊണ്ടു പറഞ്ഞു. 


[2] 


*ത്വയൈവദത്തം പദമൈന്ദ്രമൂര്‍ഇഴ്ണിതം 
ഹൃതംതദേവാദ്യതഥൈവശോഭനം 
മന്യേമഹാനസ്യകൃതോഹ്യനുഗ്രഹോ 
വിഭ്രംശരിയോയത്ശ്രിയ ആത്മമോഹനാത്‌” 
“സമൃദ്ധമൈന്ദ്രം പദമങ്ങിവന്നേകീട്ടതി- 
സ്സമയംതിരിച്ചെടുത്തെന്നതുശോഭനം താന്‍ 
ഇവന്നകൃത്യമൊരു മഹാനുഗ്രഹമായി- 
ബ്ദവിച്ചിട്ടുണ്ടെന്നുതാന്‍ വിചാരിച്ചിടുന്നുഞാന്‍”. 
എന്റെ ചെറുമകനായ ബലിദേവലോകം ആക്രമിച്ചു. സര്‍വ്വനാശം 
വരുത്തുക വഴി അകുൃത്യമാണ്‌ ചെയ്തതെങ്കിലും അത്‌ അവിടത്തെ 
ദിവ്യദര്‍ശനത്തിനു ഹേതുവായിത്തീര്‍ന്നുവെന്നതിനാല്‍ ഒരു മഹാനുഗ്ര 
ഹമായിത്തീര്‍ന്നിരിക്കുന്നു. ഇവനില്‍നിന്ന്‌ ഇന്ദ്രപ്പട്ടം തിരിച്ചെടുക്കുന്ന 
തും ശോഭനമായ കാര്യംതന്നെ! കായികശേഷി, ധനമദം, ദുഷ്പ്രേരണ 
തുടങ്ങിയവയാല്‍ ഇവന്‍ ചെയ്ത സകല അരുതായ്മകളും പൊറുത്ത്‌ 
മോക്ഷമേകണേയെന്ന്‌ പ്രഹ്ലാദന്‍ ബലിക്കുവേണ്ടി ഭഗവാനോടു പ്രാര്‍ 
ത്ഥിച്ചു. കാരുണ്യപൂർവ്വം ഭഗവാന്‍ പറഞ്ഞു- 
“ഏഷമേ പ്രാപിതസ്ഥാനം ദുഷ്പ്രാപമമരൈരപി 
സാവര്‍ണ്ണേരന്തരസ്യായം ഭവിതേന്ദ്രോ മദാശ്രയ: 
താവത്സുതല മമദ്ധ്യാസ്ത്ാം വിശ്വകര്‍മ്മവിനിര്‍മ്മിതം 
യന്നാധയോ വ്യാധയശ്ച ക്ലമസ്ത്ന്ദദാപരാഭവ" 
“ഞാനിവന്നമര്‍ത്ത്യരാല്‍പോലുമ പ്രാപ്യമാകും 
സ്ഥാനമേ കീടിനേനെന്നവലംബനത്തോടും 
സാവര്‍ണ്ണിമമ്വന്തര കാലത്തു സത്യവാക്കാ- 
-മീവിശിഷ്ടനു വാഴാമിന്ദ്രനായാത്മഭൂവേ.” 
ദേവകള്‍ക്കുപോലും അപ്രാപ്യമായ ഓന്നത്യം ബലിയ്ക്കുനല്‍ 
കുന്നതാണെന്ന്‌ ഭഗവാന്‍ അരുളിച്ചെയ്തു! ഭാവിയില്‍ സാവര്‍ണ്ണിമനുവി 
ന്റെ കാലത്ത്‌ ബലിയ്ക്ക്‌ ഇന്ദ്രപ്പട്ടവും നല്‍കാമെന്നുറപ്പു നല്‍കി. 
അതുവരെ വിശ്വകര്‍മ്മവിനിര്‍മ്മിതമായ സുതലത്തില്‍ സമസ്ത സുഖ 
ഭോഗങ്ങളോടെയും ജീവിച്ചുകൊള്ളുവാനുള്ള അനുഗ്രഹവും നല്‍കി. 
“രക്ഷിഷ്യേസര്‍വ്ൃവതോ/ഹംത്വാം സാനുഗംസപരിച്ചദം 
സദാസന്നിഹിതംവീര തത്രമാംദ്രക്ഷ്യതേ ഭവാ൯” 
“അനുചരന്മാരോടും പരിച്ഛദങ്ങളോടു- 
മനിശം രക്ഷിച്ചുകൊണ്ടീടുവന്‍ ഭവാനെഞാന്‍ 
കെല്ലെഴും വീരാത്ര്ര സര്‍വ്വദാ വാഴുമെന്നെ 
യെപ്പോഴും സന്ദര്‍ശിക്കാമങ്ങേയ്ക്കു മഹാരാജന്‍." 


10 


ബലിയുടെ സമസ്തപരിവാരങ്ങളെയും രക്ഷിച്ചുകൊള്ളാമെന്ന്‌ ഭഗ 
വാന്‍ ഉറപ്പുനല്‍കി. എന്നു മാത്രവുമല്ല ഏതുസമയത്തും ഭഗവാനെ ദര്‍ 
ശിക്കുവാനുള്ള മഹാനുഗ്രഹവും നല്‍കി! സപ്തര്‍ഷികള്‍ക്കുപോലും 
ലഭിയ്ക്കാത്ത ആ വരംപോലും ഭഗവാന്‍ കാരുണ്യപൂർവ്വം ബലിയ്ക്കു 
നല്‍കി! ദോഷൈകദൃക്കുകള്‍ എന്തേ ഇക്കാര്യം സനകര്യപൂര്‍വവം 
വിസ്മരിക്കുന്നു? കിളിപ്പാട്ടില്‍ എഴുത്തച്ഛന്‍ പറഞ്ഞിരിക്കുന്നതും 
ശ്രദ്ധിക്കുക 

മാനസേ ചെറുതൊരു സംഭ്രമമുണ്ടായീല 

ദാനവനതി ശുദ്ധമാനസനായാനിപ്പോള്‍. 

കേവലമിനി മമലോകം പ്രാപിക്കുമിവന്‍ 

സാവര്‍ണ്ണിമനുവിങ്കലിന്ദ്രനാകയും ചെയ്യും 

അത്രകാലവും സുതലത്തിങ്കലിരിക്കപോ- 

യത്യന്തം മമപദ ഭക്തിപൂണ്ടനുദിനം, മുക്തനായ്‌ വരിക.” 

ഇങ്ങനെ അനുഗ്രഹീതനായ മഹാബലി നിറകണ്ണുകളോടെ ഭഗവാ 
നെ സ്തുതിക്കുന്ന ഭാഗം അത്യന്തം ഹൃദയസ്സര്‍ശിയാണ്‌. 

“അഹോപ്രണാമായ കൃത:ഃസമുദ്യമഃ 

പ്രപന്നദക്താർത്ഥവിധൌസമാഹിതഃ 

യല്ലോകപാലൈസ്ത്യദനുഗ്രഹോ/മരൈ- 

രലബ്ദപൂര്‍വ്വോ/പസദ്ദ്‌സുര്രര്‍പ്പിത:” 

*ശ്രദ്ധിപ്പൂഭവാന്‍നൂന, മിന്നീച, ന്നമര്‍ത്ത്യര്‍ക്കു-- 
മെത്താത്തോരനുഗ്രഹമല്ലയോതന്നതിപ്പോള്‍.” 

എന്നിട്ട്‌ പ്രഹ്ലാദനോടൊത്ത്‌ ബലി സുതലത്തിലേക്ക്‌ യാത്രയാകു 
വാന്‍ തുടങ്ങുന്നു. അതിനുമുമ്പ്‌ തന്റെ വാക്കും, സത്യവും പാലിക്കു 
വാന്‍ ഭഗവാന്റെ പാദം തന്റെ ശിരസ്സില്‍ വെച്ചനുഗ്രഹിക്കണം എന്ന 
ബലിയുടെ പ്രാര്‍ത്ഥന മാനിച്ച്‌ ഭഗവാന്‍ തന്റെ വലതുകാല്‍ ബലിയു 
ടെ മൂര്‍ദ്ധാവില്‍ പേരിനുവേണ്ടി മാത്രം വെച്ച്‌ അനുഗ്രഹിക്കുന്നു. കിളി 
പ്പാട്ടില്‍ വളരെ വ്യക്തമായിത്തന്നെ പറഞ്ഞിരിക്കുന്നു 

“ഉത്തമപുമാനരുള്‍ചെയ്തുടനവനുടെ 

മസ്തകമദ്ധ്യേതൃക്കാല്‍വച്ചു, മൂവടിതിക- 

-ച്ചെത്രയും നന്നായ്വരികെന്നയച്ചരുളിനാന്‍. 

തല്‍ക്ഷണം പ്രദക്ഷിണം ചെയ്തുടന്‍ നമസ്‌ക്കരി- 

ച്ചൂള്‍ക്കനി വിയന്നതിഭക്തനാം പ്രഹ്ലാദനും 

ഭക്തവത്സലപ്രസാദത്തെയും വഹിച്ചുകൊ- 

-ണ്ടൊക്കെത്തക്കവേ പൌത്രന്‍ തന്നോടുകൂടെപ്പോയാന്‍ 

ചെന്നവര്‍ മുകുന്ദ പാദാബ്ജവും ധ്യാനിച്ചുകൊ- 


11 


-ണ്ടമ്പഹം സുതലത്തില്‍ വാണാരങ്ങിരുവരും.” 
വ്യാസഭാഗവതത്തിലും ഇതുതന്നെ പറഞ്ഞിരിക്കുന്നു 
“ഇത്യുക്ത്വാഹരിമാമന്യ ബ്രഹ്മാണം സംഭവം തതഃ 
വിവേശസുതലംപ്രീതോ ബലിര്‍ മുക്ത:ഃസഹാസുരൈഃ" 
“ഇത്രയും മാത്രം ചൊല്ലി ഭഗവാനെയും ഹര 
യുക്തനാമഇനേയും നമിച്ചുസന്തുഷ്ടനായ്‌ 
സുതലത്തിലേക്കുടന്‍ ദാനവന്മാരോടൊത്ത 
ദിതിജേശ്വരന്‍ ബലിയാത്രയ്ക്കു ഭാവിച്ചിതേ.” 
ഇപ്രകാരം ബലിയെ പ്രഫ്ലാദനോടും പരിവാരങ്ങളോടുമൊപ്പം സു 
തലത്തിലേക്ക്‌ യാത്രയാക്കിയിട്ട്‌ സ്വര്‍ഗ്ഗത്ത്‌ ദേവേന്ദ്രനെ രാജാവായി 
അഭിഷേചിക്കുകയും ചെയ്തു. 
“ഏവമിന്ദ്രായഭഗവാന്‍ പ്രത്യാനീയ്ത്രിവിഷ്ടപം 
പൂരയിത്വാദിതേകാമം അശാസത്സകലംഴഇഗത്‌” 
“ഈ മട്ടില്‍ ഭഗവാന്‍ ശ്രീഹരി വാമനനായി 
ഭൂമിയില്‍ ജന്മമാര്‍ന്നു ബലിയില്‍നിന്നു സ്വര്‍ഗ്ഗം 
വീണ്ടെടുത്തിന്ദ്രനായിത്തിരിച്ചു നല്‍കിപ്പിന്നെ 
വേണ്ടപോലഖില ലോകത്തെയും പാലിച്ചിതു.” 
ഇതാണ്‌ വാമനാവതാരകഥയുടെ സംക്ഷിപ്തം. ഇതിലൊരിടത്തും 
വാമനന്‍ മഹാബലിയെ പാതാളത്തിലേക്ക്‌ ചവിട്ടിത്താഴ്ത്തിയതായി പറ 
ഞ്ഞിട്ടില്ല. എങ്കില്‍പ്പിന്നെ അത്തരമൊരു ക്രൂരത മഹാബലിയോടു 
കാട്ടിയെന്ന ആരോപണം വാമനന്റെ മേല്‍ ചുമത്തുന്നതെങ്ങനെ? വാ 
മനാവതാരത്തെ ശകാരിക്കുവാനും, കടന്നാക്രമിക്കുവാനും മുതിരുന്ന 
വര്‍ ക്ഷമയോടുകൂടി കാര്യങ്ങള്‍ പഠിക്കുവാനും, ദുരാരോപണങ്ങളും 
ദുര്‍വ്യാഖ്യാനങ്ങളും ഒഴിവാക്കുവാനും തയ്യാറാകേണ്ടതുണ്ട്‌. 
അപ്പോള്‍ വരാവുന്ന ന്യായമായ മറ്റൊരു സംശയമുണ്ട്‌. വാമനന്‍ 
മഹാബലിയെ പാതാളത്തിലേക്ക്‌ ചവിട്ടിത്താഴ്ത്തിയിട്ടില്ലെങ്കില്‍ പിന്നെ 
എല്ലാവര്‍ഷവും മഹാബലി പാതാളത്തില്‍ നിന്ന്‌ തിരുവോണനാളില്‍ 
തന്റെ മുന്‍ പ്രജുകളെ കാണാനെത്തുന്നതെങ്ങനെ? ഓണാഘോഷത്തി 
ന്റെ മൂല കാരണത്തെത്തന്നെ ചോദ്യം ചെയ്യലല്ലേ ഇത്‌? ഉത്തരം വള 
രെ ലളിതമാണ്‌. മഹാബലി പാതാളത്തില്‍ നിന്നുതന്നെ വന്നുകൊള്ള 
ണമെന്നില്ലല്ലോ! ഭഗവാന്‍ അദ്ദേഹത്തെ അയച്ച സുതലത്തില്‍ നിന്നും 
ആണ്ടിലൊരിക്കല്‍ വാരാമല്ലോ!! കേരളത്തിലെ പല സ്ഥലങ്ങളിലെ 
യും ലക്ഷക്കണക്കിനുദവനങ്ങളില്‍ തിരുവോണ ദിവസം രണ്ടിലകളും, 
രണ്ടുപീഠങ്ങളും ഒരുക്കി മഹാബലിയ്ക്കും, മഹാവിഷ്ണുവിനും ഓണസ 
ദ്യ വിളമ്പി നിവേദ്യം നല്‍കുന്ന ആചാരവും നിലില്‍ക്കുന്നുണ്ട്‌. മഹാ 


12 


ബലിയും, മഹാവിഷ്ണുവും ഒരുമിച്ച്‌ എത്തിച്ചേരുന്നു എന്ന സങ്കല്ലമാണി 
തിനു പിന്നിലിന്നും ഉള്ളത്‌. തൃക്കാക്കരയിലെ ശ്രീവാമന മൂര്‍ത്തിക്ഷേ 
ത്രാചാരങ്ങളും പൂജാക്രമങ്ങളും പരിശോധിച്ചാല്‍ ഈ മഹാബലി-- 
മഹാവിഷ്ണു ബന്ധം അത്യന്തം ഹൃദ്യമാണെന്നും, സൌഹാര്‍ദ്ദപൂര്‍ണ്ണമാ 
ണെന്നും, പവിത്രമാണെന്നും ദര്‍ശിക്കുവാന്‍ സാധിക്കും. എങ്കില്‍പ്പി 
ന്നെ അവര്‍ തമ്മില്‍ ഇല്ലാത്ത വൈരഭാവന സമൂഹത്തില്‍ കുത്തിച്ചെ 
ലുത്തുവാനും ആളിപ്പടര്‍ത്താനും നമ്മില്‍ ചിലരെങ്കിലും തയ്യാറാകണ 
മോ? ഐതിഹ്യവ്യാഖ്യാനങ്ങളില്‍ എവിടെയൊക്കെ വന്നുപെട്ട ഏച്ചു 
കെട്ടലുകളിലൊന്നു മാത്രമാണ്‌ ചവിട്ടിത്താഴ്ത്തല്‍കഥ! അത്‌ കേരള 
ത്തില്‍ മാത്രമാണ്‌ നിലനില്‍ക്കുന്നതും. വ്യാസഭാഗവതമാകട്ടെ ആഗോ 
ഉതലത്തില്‍ പ്രചുരപ്രചാരം നേടിക്കഴിഞ്ഞിട്ടുള്ള മഹാഗ്രന്ധവുമാണ്‌. 
അതിലൊരിടത്തും ചപവിട്ടിത്താഴ്ത്തല്‍ കഥ പറഞ്ഞിട്ടുമില്ല. ആയതി 
നാല്‍ വഞ്ചിതനും ചവിട്ടിത്താഴ്ത്തപ്പെട്ടവനുമായ മഹാബലിയുടെ 
പ്രതിവര്‍ഷപുനരാഗമനം എന്ന ഒളിമങ്ങിയ വ്യാഖ്യാനത്തെക്കാള്‍ ഭഗ 
വദനുഗ്രഹം ലഭിച്ച മഹാബലി ച്രരവര്‍ത്തിയുടെ ഭഗവാന്‍ ശ്രീ മഹാവി 
ഷു സമേതനായുള്ള പ്രതിവര്‍ഷപുനരാഗമനം എന്ന തേജ്ലോമയമായ 
വ്യാഖ്യാനമായിരിക്കും ഓണത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊ 
ണ്ടും നല്ലത്‌. ഗ്രന്ഥങ്ങളും, പണ്ഡിതമനസ്സുകളും ഈ വ്യാഖ്യാനത്തെ 
അംഗീകരിക്കുന്നുമുണ്ട്‌. ലോകത്തെമ്പാടുമായി ജീവിയ്ക്കുന്ന മലയാളി 
കളുടെ മനസ്സിലും, മഇജുയിലും, മാംസത്തിലും മറയ്ക്കാനും മായ്ക്കാ 
നുമാവാത്തത്ര മാസ്മരികതയോടെ അലിഞ്ഞുചേര്‍ന്നു കഴിഞ്ഞിരിക്കു 
ന്ന “മഹാമാധുര്യ" മാണ്‌ പൊന്നോണം! ആചന്ദ്രതാരം അത്‌ ആഘോ 
ഹിക്കപ്പെടുകയും വേണം. ആ ലക്ഷ്യം നിറവേറ്റപ്പെടണമെങ്കില്‍ 
യുക്ത്യധിഷ്ഠിതമായി മാത്രം കാര്യങ്ങളെ വിലയിരുത്തുകയും അംഗീക 
രിക്കുകയും ചെയ്യുന്ന വരുംകാലതലമുറകള്‍ക്കു നല്‍കുവാന്‍ കഴിയു 
ന്ന ഏറ്റവും സത്യസന്ധവും, വസ്തുനിഷ്ഠവുമായ വസ്തുതകളാണ്‌ ഇതു 
വരെ വിശദമാക്കിയിരിക്കുന്നത്‌. 

നാഷണല്‍ ബുക്ക്സ്റ്റാള്‍ 1992-ല്‍ പുനഃപ്രസിദ്ധീകരിച്ച “ശ്രീ മഹാ 
ഭാഗവതം" (കളിപ്പാട്ട) ഗ്രന്ഥത്തിന്റെ ആമുഖത്തില്‍ പണ്ഡിതവരേണ്യ 
നായ ഡോ. എന്‍.വി. കൃഷ്ണവാര്യര്‍ രേഖപ്പെടുത്തിയിരിക്കുന്നു- 
““വാസുദേവാരാധനയെപ്പറ്റി പാണിനി (ക്രിസ്തുവിനുമുമ്പ്‌ 5-ാം ശതകം) 
സൂചനനല്‍കുന്നുണ്ട്‌ - “ജുനാര്‍ദ്ദനസ്ത്വാത്മ ചതുര്‍ത്ഥ ഏവ.” ക്രിസ്തുവി 
ന്‌ മുന്‍പ്‌ നാലാം ശതകത്തിലുണ്ടായ “നിദ്ദേസം” എന്ന ബദ്ധഗ്രന്ഥ 
ത്തില്‍ വാസുദേവബലദേവ പൂജുയെപ്പറ്റി പ്രസ്ലാവമുണ്ട്‌....... ഏറെക്കു 
റെ ക്രിസ്തുവിനുമുന്‍പ്‌ 8-ാം നൂറ്റാണ്ടുമുതല്‍ ആധുനിക കാലംവരെ 


13 


വാസുദേവാരാധന നിലനിന്നിരുന്നുവെന്നതിനു തെളിവുകളുണ്ട്‌. ...... 
തെലുങ്ക്‌, ബംഗാളി, മലയാളം എന്നീ ഭാഷകളില്‍ ക്രിസ്ത്റബ്ദം 15-ാം 
ശതകത്തിലും, വ്രജൂഭാഷയിലും പേര്‍ഷ്യനിലും 16-ം ശതകത്തിലും, 
മറാഠിയിലും, കന്നഡത്തിലും 1600-നടുത്തും ഭാഗവത വിവര്‍ത്തനങ്ങളു 
ണ്ടായി. ഈ വിവര്‍ത്തന പ്രകിയ ഇപ്പോഴും തുടര്‍ന്നുകൊണ്ടിരിക്കുക 
യുമാണ്‌. ഭാരതീയസാഹിത്യത്തില്‍ മഹാഭാരതത്തിനും, രാമായണത്തി 
നും ഒട്ടും താഴെയല്ലാത്ത ഒരു സ്ഥാനം ഭാഗവതത്തിനും ഉണ്ട്‌. ഇന്ത്യയി 
ലെ മതചിന്തയെ സംബന്ധിച്ചിടത്തോളം ഇന്ന്‌ ഏറ്റവുമധികം പ്രാധാന്യ 
മുള്ള ഗ്രന്ഥം ഭാഗവതമാകുന്നു.'” ഭാഗവതത്തിന്റെ പ്രാധാന്യം, അങ്ങേ 
യറ്റം വിലമമതിക്കപ്പെടുന്ന ബുദ്ധിജീവികളും, പണ്ഡിതന്മാരും തുറന്ന 
മനസ്സോടെ അംഗികരിച്ചുകഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തില്‍ 
സാധാരണ ജനങ്ങളെ ബോദ്ധ്യപ്പെടുത്തുവാനുള്ള പ്രവര്‍ത്തനങ്ങളാ 
ണ്‌ ഇനിയും ഉണ്ടാകേണ്ടിരിക്കുന്നത്‌. സാഹിത്യകുശലന്‍ പണ്ഡിറ്റ്‌ 
ശ്രീ. പി. ഗോപാലന്‍ നായര്‍ (കൊല്ലങ്കോട്‌) എഴുതിയ ഭാവാര്‍ത്ഥകൌമു 
ദീ വ്യാഖ്യാനം, ശ്രീ. മുഴങ്ങോട്ടുവിളയുടെ വ്യാഖ്യാനം, ശ്രീ. ടി. സുബ്ര 
ഹ്മണ്യന്‍ . തിരുമുമ്പിലിന്റെ ഭാഗവത വിവര്‍ത്തനം ഹരേകൃഷ്ണ പ്രസ്ഥാ 
നക്കാരുടെ ഇംഗ്ലീഷ്‌ വിവര്‍ത്തനം തുടങ്ങിയ നിരവധി വ്യാഖ്യാനഗ്രന്ഥ 
ങ്ങളിലൂടെ ഭാഗവത ധര്‍തമ്മത്തിലേയ്ക്കും സംസ്ക്കാരത്തിലേക്കും നമു 
ക്കു പ്രവേശിക്കാന്‍ സാധിക്കും. ഭാഗവതസംസ്ക്കാരത്തിന്റെ മുഖമുദ്ര 
“ഭക്തി” - മാര്‍ഗ്ഗമാണെങ്കിലും മാറിവരുന്ന കാലഘട്ടങ്ങളുടെ ആവശ്യ 
ത്തെ കണക്കിലെടുത്ത്‌ കുറെക്കൂടി യുക്ത്യധിഷ്ഠിതവും പഠനാത്മക 
വുമായ ഒരു സമീപനം നാം സ്വീകരിക്കേണ്ടതുണ്ട്‌. കേവലമൊരു സപ്താ 
ഹപാരായണ ഗ്രന്ഥമെന്ന സങ്കല്പത്തില്‍ നിന്നുയര്‍ന്ന്‌ നിതൃജ്ഠീവിതത്തില്‍ 
പ്രസക്തിയും പ്രയോഗക്ഷമതയുമുള്ള നിരവധി വസ്തുതകളുടെ അക്ഷ 
യഖനിയാണ്‌ ഭാഗവതഗ്രന്ഥം എന്നുള്ള തിരിച്ചറിവ്‌ ഭാരതീയ സമൂഹ 
ത്തിനുണ്ടായെങ്കില്‍ മാത്രമേ വാമനാവതാരദുര്‍വ്യാഖ്യാനംപോലുള്ള കു 
ടില തന്ത്രങ്ങള്‍ക്കും കുപ്രചരണങ്ങള്‍ക്കും ശായ്്തീയമായി മറുപടി പറ 
യാന്‍ സാധിക്കുകയുള്ളു. ഈ പുസ്തകം ആ ദിശയിലേക്കുള്ള പ്രയാ 
ണത്തിന്‌ ഒരു രാസത്വരകമാകട്ടെയെന്ന്‌ ഭഗവന്നാമത്തില്‍ പ്രത്യാശി 
ക്കുന്നു. 





(10. 25500൧10 10 


വ്യ ചനച്ച്റട 
(..5.ദ) 
(൧. 14്ലിടല൦റി സ്ലിം നടേ. 
വസി ധ്മന-ി 


1/൦ (൧0 10 010൩00൩2 


വ 
[ള 
൧ 
ള 
[9] 


44ന്‌ 

2779 മ70്൦സഥ്ഥഷമ്ല്‌/്ഥ 0772 
2710,4727/0/ വശ ത്ഥ്ശമാമാട്സ്ഥ 
(രസമവ്നഥ /ന൩൦ 7707൦0 
2.൧൧൧൧്്ാഥ/ശ്വ്ുനമ്ഥ/0/്ഥ്ഗാഥസ്മ്‌ 


00% .406 77772൭ 


൧൧൮7൧ മ76൦: 


വ 


[ 


ഠഴ്ഗ്ബ്ടട ദറൂധിഠ൦ 5സ്നാടെ, രറിടിയാട ഗോ ൦1൭൦ ടു ജറ്ത്ത്നടെ 
[൦൦ ാലീന്നേപ്‌ ൦ ടഠിടവ്‌(ിഗഠിടഠ്റുട ൦൩ നയ്ന്൦ാനട ൦! വദി 
൮൯ റൂയി! ടല ൦ 1 രാടഠ്രാട, ൭൦ ൦10൭0 ടിന്നില ടധാ[ദഠ്ട 781൨60 
രിപിഘ്ല ഠി ഠഠിയുട. 


(ഠി ാഥാഠൂയന്നട$ട 0 ൧൧5 ൧ഠ ശയ്ടഠ്‌ ടധാടഠ്ട, [ഠി റ്വിധ്ഭ 
ല്‍൦. ൧01 ൨ നയിഠ। ൦0 (സ്ന ടന്ന. 


ഠഠഗ്ധല്‍ റിയാ ടടസിടേ ഠല്നിടട ഡടട ഒ റഠടടി0ിട, ഒട്ലാദഠിയി!); 
1൪ സയ! ഗദഠട, ൪൨ ട്രാടഠിഠി ടസ്വോറഠടിട (0 ൯ 01൬)ഭിഠഠി, ദഠ്ധ൦ധ10ഠ॥ 
ണോ ദഠേഗാസി ഠ൭൫ലലനടവ്‌ ഠ% 1൫൭ 05016. 


ഠറും്ടട 51 ണ്ട, [ന്ദി ഒന്ൃടിടഡട 00ഠറ്റധയണനടട, 
6ധിഗേോട ടദസിഠേ ല൦. 00 ഒഠ്ധഠേ!(ഠ൩ഠ॥ ട1ധഠ)/ !ദനട ഠ0 ധിയാ 
ഠ്ടിടറ്റധ(ഠട [൧൩ ൪൦1൦൨൧ ൦൦ സ്ടനഠ!!ഠ0ല ടേ. 


൮൯൦ 500500/ന്ല1നടവ്‌ 00ഠ9ഠന്നടട !ഠ [05167 (0൭05 0 വട 60൧6, 


[0൧ ൧ 81൭0൪൦00 ണു റടഡാറിഠധട ഭി, നഠില്‍ി ൦ ദ്ിദ്രിംഥട 
റരനധ്യാട 1നവ്റ്‌൨ട്യാടഠിയ റാറയന്നടട. 





ചുസ്തംകാഭി[്രഠായങ്ങള്‍ 


പ്രൊഫ: എസ്റ്റ്‌. ഗുപ്ന്‍നായര്‍:-  “തിരുവോണത്തെപ്പറ്റിയുള്ള ഈ 
ലഘുവിവരണം എന്റെ കാഴ്ചപ്പാടിനോടു വളരെയേറെയോളിച്ചു വരുന്നു. 
പുരാണപ്രകാരം വാമനവതാരം കേരളത്തിലല്ല. മറ്റൊന്നുകൂടി കേള്‍ക്കുക. 
നമ്മുടെ 27 നക്ഷ്യതങ്ങളില്‍ “തിരു” എന്നബഹുമാനസുചകമായ ഉപസര്‍ഗ്ഗം 
താ) രണ്ടു നാളുകളോടു മാത്രമേ നാം ചേര്‍ക്കുന്നുള്ളു- തിരുവോണം, 
തിരുവാതിര. ഇതെന്തുകൊണ്ട്‌? രണ്ടും ഭഗവാന്റെ നാളുകളാണ്‌. തിരുവോണം 
വാമനരുപിയായ വിഷ്ണുവിന്റെ നാള്‍, തിരുവാതിര ശിവന്റെയും. ഇവരണ്ടും 
ഭാരതീയര്‍ക്കെല്ലാം തന്നെ ആരാദ്ധ്യങ്ങളുമാണ്‌..... ശ്രാവണംഭാരതീയര്‍ക്കാകെ 
പ്രധാനം തന്നെ. ശ്രാവണം--സാവണം-ആവണം-- ഓണം. എന്നാണ്‌ 
പദപരിണാമം...... തിരുപ്പതിയിലെ വിഷ്ണു വാമനരുപത്തിലാണ്‌. 'ബാലാജി' 
എന്ന പേരും അതുകൊണ്ടുവന്നതാണ്‌. അവിടെയും ശ്രാവണത്തിനു 
പ്രാധാന്യമുണ്ട്‌... ഏതുച്ചരരവര്‍ത്തിയായാലും അഹംകാരം പാടില്ല. 
അസുരച്ച്രവര്‍ത്തിയായ മഹാബലിയ്ക്ക്‌ വലിയ അഹംകാരമുണ്ടായി. 
അപ്പോശി അയാളെ ത്യാഗത്തിന്റെ മഹത്വം പഠിപ്പിക്കാന്‍ മഹാവിഷ്ണുഎത്തി. 
ത്യാഗംകൊണ്ടാണയാള്‍ മഹാബലി ആയത്‌.ശ്രീമണ്ണടിഹരി തയ്യാറാക്കി 
യിരിക്കുന്ന ഈ ലഘുപുസ്തകം ആധികാരികമാണ്‌. അഭിനന്ദനവും 
പ്രചുരപ്രചാരവും അര്‍ഹിക്കുന്നതുമാണ്‌.” 


ശ്രീ. പെരുമ്പടവം ശ്രീധരന്‍:- ' “തിരുവോണം- ഐതിഹ്യവും 


യാഥാര്‍ത്ഥ്യങ്ങളും എന്ന ഈ ചെറുപ്രബന്ധം വളരെ കഭൌഈതുകത്തോടെയാണ്‌ 
ഞാന്‍ വായിച്ചത്‌. ഐതിഹ്യത്തെ മുടിക്കിടക്കുന്ന കാടുംപടലും വെട്ടിമാറ്റി 
ഭാഗവതം പോലുള്ള പുരാണ ഗ്രന്ഥങ്ങളില്‍നിന്നുള്ള സൂചനകളെ അവലംബിച്ച്‌ 
യാഥാര്‍ത്ഥ്യം അന്വേഷിച്ചറിയാന്‍ ശ്രീ മണ്ണടിഹരി കാണിച്ചിരിക്കുന്ന ഈത്സുക്യം 
എന്നെ ആകര്‍ഷിച്ചു. തന്റെ നിലപാടിന്‌ ഉപോദ്ബലകമായി പുരാണ 
കൃതികളില്‍ നിന്നുള്ള തെളിവുകള്‍ ഹാളുരാക്കിക്കൊണ്ടാണ്‌ ഹരി തന്റെ ദൌത്യം 
നിരിവഹിക്കുന്നത്‌. പുരാവ്ൃത്തങ്ങളുടെ യാഥാര്‍ത്ഥ്യം അന്വേഷിച്ചുള്ള യാത്ര 
ഹരി സാഹസികമായ ഒരു യത്നമാക്കിത്തിര്‍ത്തത്‌ അന്വേഷണങ്ങളൊക്കെ 
മതിയാക്കിയെന്നു തോന്നിപ്പിക്കുന്ന ഒരു കാലത്ത്‌ കൂടുതല്‍ ശ്രദ്ധേയ 
മായിരിക്കുന്നു എന്നാണ്‌ എന്റെ തോന്നല്‍. ഹരിയെ ഞാന്‍ അഭിനന്ദിക്കുന്നു. 
പുരാവൃത്തത്തിന്റെ ശ്യാമ ഭംഗികളില്‍ നിന്ന്‌ ചരിത്രത്തിലേയ്ക്കു നീളുന്ന ഒരു 
സുര്യരേഖയുണ്ടെന്നും ഈ പ്രബന്ധം എന്നെ ഓര്‍മ്മിപ്പിക്കുന്നു. 


